O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Medical Education Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


27 


ലേലുക്വട്ടേഷൻ പരസ്യം 


നമ്പർ ഡി1-2733 / ജി.എം.സി.കെ.കെ.ഡി . 2021 , 

2021 നവംബർ 6 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി കോഴിക്കോട് ഗവ . മെഡിക്കൽ കോളേജിൽ താഴെ കൊടുത്തിരിക്കുന്ന 
വസ്തുക്കൾ അതിനു നേരെ കാണിച്ചിരിക്കുന്ന സ്ഥലത്തും തീയതിയിലും കോഴിക്കോട് ഗവ . മെഡിക്കൽ 
കോളേജ് പ്രിൻസിപ്പാളോ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥരോ പരസ്യ ലേലം / 
ക്വട്ടേഷൻ ചെയ്ത് വിൽക്കുന്നതാണ് . 
അടങ്കൽ തുക- 1,01,317 , 

₹ 

. 
നിരതദ്രവ്യം ? 10,000 . 

ലേല വസ്തു - കോഴിക്കോട് ഗവ . മെഡിക്കൽ കോളേജ് ക്യാമ്പസിലെ ഹൗസ് സർജൻസ് 
ക്വാർട്ടേഴ്സ് പൊളിച്ചു മാറ്റുകയും സ്ഥലം വൃത്തിയാക്കി തരുകയും ചെയ്യണം . 

സ്ഥലം , സമയം പ്രിൻസിപ്പാളിന്റെ ഓഫീസ് , 7-12-2021 , 11 മണി . 

ലേലത്തിൽ പങ്ക് കൊള്ളാൻ ആഗ്രഹിക്കുന്നവർ മുകളിൽ കാണിച്ച സ്ഥലത്തും സമയത്തും 
ഹാജരാകേണ്ടതും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ ലേല നിബന്ധനകൾ പാലിക്കേണ്ടതും ആകുന്നു . 

ലേലത്തിനൊപ്പം മുദ്ര വച്ച ക്വട്ടേഷനുകളും ക്ഷണിച്ചുകൊള്ളുന്നു . 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ കോഴിക്കോട് ഗവ . മെഡിക്കൽകോളേജ് പ്രിൻസിപ്പാളിന്റെ പേരിൽ 
മാറാവുന്ന * 10,000 - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ് . ക്വട്ടേഷൻ ഡിമാന്റ് 
ഡാറ്റ് അടക്കം ചെയ്ത് ലേലദിവസത്തിന്റെ തലേദിവസം 6-12-2021 ന് 3 മണിക്ക് മുൻപ് കോഴിക്കോട് 
ഗവ . മെഡിക്കൽ കോളേജ് ഓഫീസിൽ കിട്ടിയിരിക്കേണ്ടതാണ് . 

ലേലം കഴിഞ്ഞശേഷം ക്വട്ടേഷൻ തുറക്കുന്നതും ക്വട്ടേഷൻ തുകയോ ലേലത്തുകയോ ഏതാണോ 
കൂടുതൽ ആ തുകയ്ക്ക് ലേലം താൽകാലികമായി ഉറപ്പിക്കുന്നതുമാണ് . ലേലത്തിനും ക്വട്ടേഷനും ഒരുമിച്ച് 
പങ്കെടുക്കുന്ന ആൾ നിരതദ്രവ്യം വെവ്വേറെ അടയ്ക്കേണ്ടതാണ് . ക്വട്ടേഷൻ ഇല്ലാത്തപക്ഷം കൂടുതൽ 
തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും ലേലസംഖ്യയുടെ നിയമാനുസൃത 
നികുതികൾ കൂടിയുള്ള ആകെ തുക അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതുമാണ് . 
നിബന്ധനകൾ 
1. ലേലം ഏറ്റെടുക്കുന്ന ആളുടെയും രണ്ടാമതായി ഉയർന്ന നിരക്ക് കാണിച്ചവരുടെയും 
ഒഴികെയുള്ളവരുടെ കെട്ടിവച്ച് നിരതദ്രവ്യം ലേല പകിയ പൂർത്തിയാകുന്ന മുറയ്ക്ക് തിരിച്ചു 
നൽകുന്നതാണ് . 
2. ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരെ തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ 
സർട്ടിഫിക്കറ്റ് , തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നൽകിയ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് , 
പാൻകാർഡ് , ഇന്ത്യൻ പാസ്പോർട്ട് , മറ്റ് നിയമാനുസൃത തിരിച്ചറിയൽ രേഖകൾ എന്നിവയിൽ 
ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം . 
3. ലേലം ആരുടെ പേരിൽ ഉറപ്പിക്കുന്നുവോ അയാൾ പ്രിൻസിപ്പാളിന്റെ ഉത്തരവ് കിട്ടി 15 
ദിവസത്തിനകം പ്രസ്തുത കെട്ടിടം പൊളിച്ചുമാറ്റി സ്ഥലം വൃത്തിയാക്കി മെഡിക്കൽ കോളേജിന് 
കൈമാറേണ്ടതാണ് . ഇതിൽ ഉപേക്ഷ വരുത്തുന്ന പക്ഷം ഒരു ദിവസം ? 5,000 നിരക്കിൽ പിഴ 
അടയ്ക്കേണ്ടതാണ് . കൂടാതെ പിഴ അടയ്ക്കുന്നതിനുള്ള കാലാവധി 15 ദിവസം മാത്രമായിരിക്കും . 
അതിനു ശേഷവും പണി പൂർത്തീകരിച്ചില്ലെങ്കിൽ ലേലം റദ്ദ് ചെയ്യുകയും പുനർ ലേലം 
ചെയ്യുന്നതുമാണ് . ലേലം റദ്ദ് ചെയ്യുന്ന പക്ഷം അടച്ച തുക തിരിച്ചുനൽകുന്നതല്ല . 
4. യാതൊരു കാരണവും കൂടാതെ ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും മുൻകൂർ അറിയിപ്പില്ലാതെ തന്നെ 
ലേലം നിർത്തിവെക്കുന്നതിനും പ്രിൻസിപ്പാളിന് അധികാരമുണ്ടായിരിക്കും . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


28 


KERALA GAZETTE 


Part III 


5. മെഡിക്കൽ കോളേജ് ജീവനക്കാർ ലേലത്തിൽ പങ്കെടുക്കുവാൻ പാടുള്ളതല്ല . 


6. കെട്ടിടം പൊളിച്ചുമാറ്റുമ്പോൾ മറ്റ് കെട്ടിടങ്ങൾക്കോ വസ്തുവകകൾക്കോ എന്തെങ്കിലും കേടുപാടുകൾ 

സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം ലേലം കൊണ്ട ആളിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും . 
7. കെട്ടിടം പൊളിച്ചു മാറ്റുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ അത്യാഹിതമോ 

സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ലേലം കൊണ്ട് വ്യക്തി മാത്രമായിരിക്കും . 
8. ലേലം കൊണ്ട് വ്യക്തിക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പ്രിൻസിപ്പാളോ സർക്കാരോ ഉത്തരവാദി 

ആയിരിക്കുന്നതല്ല . 

വിശദ വിവരങ്ങൾ കോഴിക്കോട് ഗവ . മെഡിക്കൽ കോളേജ് ഓഫീസിൽ പ്രവർത്തി ദിവസങ്ങളിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ് . 


ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് , 
കോഴിക്കോട് . 


( ഒപ്പ് ) 
പ്രിൻസിപ്പാൾ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:54:09 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


